O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


വാല്യം 11 


നമ്പർ 


3 


Vol . XI 


No. 


Part III 


Co - Operation Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14 


KERALA GAZETTE 


Part III 


കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( സാന്നിദ്ധ്യം : എസ് . മോഹനൻ പോറ്റി ) 

( 1 ) 


MMIO JRGKLM / 416 / 2015 / AEL . 


2021 ഡിസംബർ 28 . 


വിഷയം : -സമാപ്തീകരണം - ക്യൂ 1301 കേരള നിർമ്മിതി ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം 

ക്ലിപ്തം - ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവാകുന്നു . 


പരാമർശം : - ( 1 ) ഈ ആഫീസിലെ 4-8-2014 - ലെ എച്ച്.എം . 648/2013 നമ്പർ ഉത്തരവ് . 


( 2 ) ഈ ആഫീസിലെ 8-12-2021 - ലെ ഇതേ നമ്പർ ഉത്തരവ് . 


( 3 ) ലിക്വിഡേറ്ററുടെ 18-12-2021 - ലെ 1 , 2 നമ്പർ തീരുമാനങ്ങൾ . 


( 4 ) കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന്റെ 18-12-2021 - ലെ 348/2018 

നമ്പർ കത്ത് . 


കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ പട . നോർത്ത് ആസ്ഥാനമാക്കി ഒരു ലേബർ 
കോൺടാക്ട് സഹകരണ സംഘമായി 8-6-1999 - ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് 21-6- 1999 -ൽ പ്രവർത്തനം 
ആരംഭിക്കുകയും ചെയ്ത ക്യൂ 1301 കേരള നിർമ്മിതി ലേബർ കോൺടാക്ട് സഹകരണ സംഘം 
ക്ലിപ്തത്തിന്റെ പ്രവർത്തനം പരാമർശം ( 1 ) പ്രകാരം സമാപ്തീക രിച്ച് കൊണ്ട് ഉത്തരവായതിന്റെ 
അടിസ്ഥാനത്തിൽ 30-12-2014 - ൽ ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത് സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും 
ചെയ്തു . ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കി പതം ചുവടെ ചേർക്കുന്നു . 


ബാധ്യതകൾ 


ആസ്തികൾ 


തുക 
₹ 


തുക 
₹ 


ഓഹരി , വ്യക്തികൾ 


5100 


നീക്കിയിരിപ്പ് 


612 


തൻചെലവും , സിൽബന്തി ചെലവും 


5641 


അഡ്വാൻസ് വരേണ്ടവ 


5630 


അഡ്വാൻസുകൾ കൊടുക്കേണ്ടവ 


4755 


അറ്റനഷ്ടം 


9254 


ആക 


15496 


ആക 


15496 


സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി ചട്ടം 69 ( 2 ) -നു വിധേയമായി ക്ലെയിം നോട്ടീസ് പ്രസിദ്ധ 
പ്പെടുത്തുകയുണ്ടായി . സംഘത്തിന്റെ ആസ്തി ബാധ്യതകൾ സംബന്ധിച്ച് ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് 

. 
ആരും ലിക്വിഡേറ്ററെ സമീപിക്കുകയുണ്ടായില്ല . 


എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടും ബാക്കി നിന്നിരുന്നതും എന്നാൽ യാതൊരു നിലയ്ക്കും 
ഈടാക്കാൻ കഴിയാത്തതുമായ ആസ്തികളും കൊടുത്ത് വീട്ടാൻ കഴിയാത്ത ബാദ്ധ്യതകളും യഥാക്രമം 
എഴുതി തള്ളുന്നതിനും , കണ്ടുകെട്ടുന്നതിനും ലിക്വിഡേറ്റർ അപേക്ഷിക്കുകയും പ്രസ്തുത അപേക്ഷ 
പരിശോധിച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആയത് ശുപാർശ ചെയ്തതിന്റെയും അടിസ്ഥാനത്തിൽ 
അവ യഥാക്രമം എഴുതി തള്ളിയും , കണ്ടുകെട്ടിയും പരാമർശം ( 2 ) പ്രകാരം ഉത്തരവാകുകയും ചെയ്തു . 
അപ്രകാരം എഴുതി തള്ളി യും , കണ്ടു കെട്ടുകയും ചെയ്ത ആസ്തികളും , ബാദ്ധ്യതകളും ചുവടെ 
ചേർക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


os 


18th January 2022 


KERALA GAZETTE 


15 


ബാധ്യതകൾ 


ആസ്തികൾ 


തുക 
₹ 


തുക 
₹ 


ഓഹരി , വ്യക്തികൾ 


5100 


അഡ്വാൻസ് വരേണ്ടവ 


380 


തൻചെലവും , സിൽബന്തി ചെലവും 


5641 


അറ്റനഷ്ടം 


15207 


അഡ്വാൻസുകൾ കൊടുക്കേണ്ടവ 


4846 


ആകെ 


15587 


ആകെ 


15587 


സംഘത്തിന്റെ എ.ഇ.എൽ. ആഡിറ്റ് യഥാവിധി എ.ഇ.എൽ. ആഡിറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട് . സർക്കാർ 
ബാദ്ധ്യതകൾ ഒന്നും തന്നെ കൊടുത്ത് തീർക്കാൻ ഇല്ല . അന്തിമ പൊതുയോഗം 18-12-2021 - ന് ലിക്വിഡേറ്റർ 
വിളിച്ച് ചേർക്കുകയും സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ് 
ചെയ്യാവുന്നതാണെന്ന് അന്തിമ പൊതുയോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് . ടി തീരുമാനത്തിന്റെ 
അടിസ്ഥാനത്തിൽ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 ( 3 ) -ന് വിധേയമായ റിപ്പോർട്ട് സഹിതം 
പരാമർശം ( 3 ) പ്രകാരം കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) മുഖേന ലിക്വിഡേറ്റർ അപേക്ഷ 
സമർപ്പിക്കുകയും , ടി അപേക്ഷ പരിശോധിച്ച കരു നാഗപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 
സംഘ ത്തിന്റെ റജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് പരാമർശം ( 4 ) പ്രകാരം ശുപാർശയും 
ചെയ്തിട്ടുണ്ട് . മേൽസാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ക 13 01 കേരള നിർമ്മിതി ലേബർ കോൺടാക്ട് സഹ ക രണ സംഘം ക്ലിപ്തത്തിന്റെ 
സമാപ്തീകരണ നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള സഹകരണ സംഘം നിയമം 1969 ചട്ടം 70 പ്രകാരം 
മൂന്ന് വർഷം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്ക് ശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് 
വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ് . 


( 2 ) 


നമ്പർ JRGKLM5683 / 2014 - AEL . 


2021 ഡിസംബർ 29 . 


വിഷയം : -സമാപ്തീകരണം - ക്യൂ 1096 മൺട്രോത്തുരുത്ത് കൺസമർ സഹകരണ സംഘം 

ക്ലിപ്തം - ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവാകുന്നു . 


പരാമർശം : - ( 1 ) ഈ ആഫീസിലെ 23-5-1998 - ലെ സി.എസ് . 260198 നമ്പർ ഉത്തരവ് . 


( 2 ) ഈ ആഫീസിലെ 17-3-2016 - ലെ ഇതേ നമ്പർ ഉത്തരവ് . 


( 3 ) ലിക്വിഡേറ്ററുടെ 19-3-2016 - ലെ കെ ( 2 ) 1095 2014 നമ്പർ ഉത്തരവ് . 
( 4 ) കൊല്ലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ന്റെ 20-11-2021 - ലെ കെ . 1096 / 2021 
നമ്പർ കത്ത് . 


കൊല്ലം ജില്ലയിലെ കൊല്ലം താലൂക്കിൽ മൺട്രോത്തുരത്ത് ആസ്ഥാനമാക്കി ഒരു കൺസ്യൂമർ 
സഹകരണ സംഘമായി 2-9-1992 - ൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ക്യൂ 1096 
മൺട്രോത്തുരത്ത് കൺസ്യൂമർ സഹകരണ സംഘം ക്ലിപ്തത്തിന്റെ പ്രവർത്തനം പരാമർശം ( 1 ) പ്രകാരം 
സമാപ്തീകരിച്ച് കൊണ്ട് ഉത്തരവായതിന്റെ അടിസ്ഥാനത്തിൽ 18-6-1998 - ൽ ലിക്വിഡേറ്റർ ചാർജെടുത്ത് 
സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ 
ബാക്കി പതം ചുവടെ ചേർക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


os 


16 


KERALA GAZETTE 


Part III 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തൂക 
₹ 


₹ 


ഓഹരി 


7325 


6.85 


നീക്കിയിരിപ്പ് 
ബാങ്ക് നിക്ഷേപം 


1176.00 


672 


ഓഹരി നിക്ഷേപം 


100 


സംഘത്തിൽ നിന്ന് കൊടുക്കാനുള്ള 
അഡ്വാൻസ് 


5500 


ഫർണ്ണീച്ചർ 
അറ്റനഷ്ടം 


12 14.15 


ആക 


7997 


ആക 


7997 


സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി ചട്ടം 69 ( 2 ) -നു വിധേയമായി ക്ലെയിം നോട്ടീസ് പ്രസിദ്ധ 
പ്പെടുത്തുകയുണ്ടായി . സംഘത്തിന്റെ ആസ്തി ബാധ്യതകൾ സംബന്ധിച്ച് ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് 
ആരും ലിക്വിഡേറ്ററെ സമീപിക്കുകയുണ്ടായില്ല . 

എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടും ബാക്കി നിന്നിരുന്നതും എന്നാൽ യാതൊരു നിലയ്ക്കും 
ഈടാക്കാൻ കഴിയാത്തതുമായ ആസ്തികളും കൊടുത്ത് വീട്ടാൻ കഴിയാത്ത ബാദ്ധ്യതകളും യഥാക്രമം 
എഴുതി തള്ളുന്നതിനും , കണ്ടുകെട്ടുന്നതിനും ലിക്വിഡേറ്റർ അപേക്ഷിക്കുകയും പ്രസ്തുത അപേക്ഷ 
പരിശോധിച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആയത് ശുപാർശ ചെയ്തതിന്റെയും അടിസ്ഥാനത്തിൽ 
അവ യഥാക്രമം എഴുതി തള്ളിയും , കണ്ടുകെട്ടിയും പരാമർശം ( 2 ) പ്രകാരം ഉത്തരവാകുകയും ചെയ്തു . 
അപ്രകാരം എഴുതി തള്ളി യും , കണ്ടുകെട്ടുകയും ചെയ്ത ആസ്തികളും , ബാദ്ധ്യതകളും ചുവടെ 
ചേർക്കുന്നു . 


ബാധ്യതകൾ 


ആസ്തികൾ 


തുക 
₹ 


തുക 
₹ 


ഓഹരി 


2675 


ഓഹരി 


100 


സംഘം കൊടുക്കാനുള്ളവ 


672 


അറ്റനഷ്ടം 


3247 


ആകെ 


3347 


ആകെ 


3347 


അ 


സംഘത്തിന്റെ എ.ഇ.എൽ. ആഡിറ്റ് യഥാവിധി എ.ഇ.എൽ. ആഡിറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട് . സർക്കാർ 
ബാദ്ധ്യതകൾ ഒന്നും തന്നെ കൊടുത്ത് തീർക്കാൻ ഇല്ല . അന്തിമ പൊതുയോഗം 19-3-2016 - ന് ലിക്വിഡേറ്റർ 
വിളിച്ച് ചേർക്കുകയും സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ് 
ചെയ്യാവുന്നതാണെന്ന് അന്തിമ പൊതുയോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് . ടി തീരുമാനത്തിന്റെ 
അടിസ്ഥാനത്തിൽ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 ( 3 ) -ന് വിധേയമായ റിപ്പോർട്ട് സഹിതം 
പരാമർശം ( 3 ) പ്രകാരം കൊല്ലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) മുഖേന ലിക്വിഡേറ്റർ അപേക്ഷ 
സമർപ്പിക്കു കയും , ടി അപേക്ഷ പരിശോധിച്ച് കൊല്ലം അ സി സ്റ്റന്റ് രജി സാർ ( ജ നറൽ ) 
സംഘത്തിന്റെ റജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് പരാമർശം ( 4 ) പ്രകാരം ശുപാർശയും 
ചെയ്തിട്ടുണ്ട് . മേൽസാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 

ഉത്തരവ് 
ക്യൂ 1096 മൺട്രോത്തുരത്ത് കൺസ്യൂമർ സഹകരണ സംഘം ക്ലിപ്തത്തിന്റെ സമാപ്തീകരണ 
നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തു കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള സഹകരണ സംഘം നിയമം 1969 ചട്ടം 70 പ്രകാരം 
മൂന്ന് വർഷം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്ക് ശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് 
വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ് . 
സഹകരണ സംഘം ജോയിന്റ് 

( ഒപ്പ് ) 
രജിസ്ട്രാർ ജനറലിന്റെ കാര്യാലയം , 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 
കൊല്ലം , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


os 


18th January 2022 


KERALA GAZETTE 


17 


REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following societies the particulars which 
are furnished in the categorical statements are registered by me today as a Co - operative Society 
under the said Act on the basis of the Limited Liability and that the Bye - laws of the aforesaid 
society are also hereby registered under the said section . 


Categorical Statements 


( 1 ) 


No. 0-530 / 2021 / JRGALP . 


2nd November 2021 . 


1 . 


Name and Number of the Society - Mannanchery Somoohika Kshema Sahakarana Sanghom 

Ltd. No A. 1246 . 


2 . 


Date of Registration — 2-11-2021 . 


3 . 


Address — Mannanchery P. O. , Ambalappuzha Taluk , Alappuzha District . 


2 


4. Liability — Limited . 


5 . 


Area of Operation - Mannanchery Grama Panchayath . 


6 . 


Main Object — Welfare of its members As per Bye Law Clause No. 4 . 


7. Type of Society - Rule 15 ( 12 ) ( 1 ) -Social Welfare Societies . 


8 . 


Authorized Share Capital 


( 1 ) 20,000 A ' class Shares @ 250 each 50,00000 . 


( 2 ) 20,000 ' B ' Class Shares @ * 100 each 20,00000 


( 3 ) 20,000 ' C ' Class Shares a 50 each 10,00000 


Total- * 80.00000 


( Rupees Eighty Lakhs only ) 


9. Maximum Borrowing Power - 100 times of Paid up Share Capital + Reserve Fund . 


( 2 ) 


No. 0-99 / 2021 / JRGALP . 


11th November 2021 . 


1 . 


Name and Number of the Society — Karthikappally Taluk Tourism Development 

Co - Operative Society ( Ltd. ) A. 1247 . 


2 . 


Date of Registration — 11-11-2021 . 


3 . 


Address — Muthukulam North , Muthukulam P. O. , Karthikappally Taluk , Alappuzha District . 


2 


4. Liability — Limited . 


- 


299 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


os 


18 


KERALA GAZETTE 


Part III 


5 . 


Area of Operation — The Whole area of Karthikappally Taluk . 


6 . 


Main Object — Welfare of its members As per Bye Law Clause No. 4 . 
7. Type of Society - Rule 15 ( 11 ) ( 1 ) -Primary Tourism Co - operative Societies . 


8. Authorized Share Capital — 


( 1 ) 40,000 A class Shares a * 250 each * 1,00,00,000 


( 2 ) 20,000 ' B ' Class shares a 1000 each * 2,00,00,000 


( 3 ) 50,000 “ B ' Class shares @ * 100 each 50,00,000 


Total- * 3,50.00,000 


( Rupees Three Crore Fifty Lakhs only ) 


9. Maximum Borrowing Power— 150 times of Paid up Share Capital + Reserve Fund . 


Office of the Joint Registrar of 
Co - operative Societies ( General ) , 
Alappuzha . 


( Sd . ) 
Joint Registrar of Co - operative 

Societies ( General ) . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


os 


18th January 2022 


KERALA GAZETTE 


19 


ക്ലെയിം നോട്ടീസ് 


( കേരള സഹകരണ നിയമം ചട്ടം 69 ( 2 ) പ്രകാരം 

ലിക്വിഡേറ്റർ പൂറപ്പെടുവിക്കുന്നത് 


നമ്പർ എം -181 എ / 2020 . 


2021 നവംബർ 8 . 


- 


ബഹു . ജോയിന്റ് രജിസ്ട്രാറുടെ 30 -4 -2014 തീയ തി യിലെ എ.ഇ.എൽ. 930 14 -ാം നമ്പർ 
ഉത്തരവ് പ്രകാരം ആർ 911 -ാം നമ്പർ മതിലകം ഓട്ടോറിക്ഷ തൊഴിലാളി സഹകരണ സംഘത്തെ 
ലിക്വിഡേറ്റ് ചെയ്യാൻ ഉത്തര വായിട്ടുണ്ട് . ആയതിന്റെ ലിക്വിഡേഷൻ നടപടികൾ നടത്തുന്നതിനായി 
കൊടു ങ്ങല്ലൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ മതിലകം 
യൂണിറ്റ് ഇൻസ്പെക്ടറായ എന്നെ ബഹു . ജോയിന്റ് രജിസ്ട്രാറുടെ 30 -4-2014 തീയതി യിലെ 
എ ഇ എൽ 930 / 14-90 നമ്പർ ഉത്ത രവ് പ്രകാരം നിയ മിച്ചിട്ടു ള്ള താ ണ് . സംഘ ത്തിന്റെ 
ആസ്തികൾ ഈടാക്കുന്നതിനും ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിനും നിയോഗിക്കപ്പെട്ടിട്ടുള്ള 
ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ സംഘത്തിൽ നിന്നും കിട്ടാനുള്ളതായി ഏതെങ്കിലും അവകാശ 
വാദങ്ങളോടെയെങ്കിൽ ആയത് ചുവടെ ഒപ്പ് വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഈ നോട്ടീസ് 
പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 2 മാസത്തിനകം സമർപ്പിക്കേണ്ടതും , സംഘത്തിലേക്ക് ഏതെങ്കിലും തുക 
ഒടു ക്കാ നു ണ്ടങ്കിൽ ആയത് നേരിൽ അടച്ച് രസീത് വാല ആക്കേ ണ്ടതാണെന്ന് 

ഇതി നാൽ 
എല്ലാവരേയും അറിയിച്ചു കൊള്ളുന്നു . 


അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) ഓഫീസ് , 
കൊടുങ്ങല്ലൂർ . 


( ഒപ്പ് ) 
മതിലകം യൂണിറ്റ് ഇൻസ്പെക്ടർ ലിക്വിഡേറ്റർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


os 


20 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


No. REG / P / 2021 / 00021 . 


24th August 2021 . 


I do hereby certify in exercise of the powers conferred up on me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following society the particulars which are 
furnished in the categorical statement is registered by me today as a Co - operative Society under the said Act 
on the basis of limited liability and that the bye - laws of the aforesaid society is also hereby registered under 
the said section . 


Categorical Statement 


1 . 


Name of the Society - Alathur Taluk Yuva Karshaka Ulpathaka Vipanana Sahakarana 

Sankam P1466 . 


2 . 


Date of Registration - 24-8-2021 . 


3 . 


Address — Block Office Junction Alathur , Palakkad . 


4 . 


Liability — Limited . 


5 . 


Area of Operation - Alathur Taluk , 


6 . Main Object - Marketing and Agriculture Improvement support for young farmers . 
7. Type of Society - Marketing Societies - Primary - as per Rule 15-2.A . ( 2 ) . 


8 . 


Authorized Share Capital— * 251000 . 


( 1 ) 251 ‘ A ’ Class share of 1000 each . 


9. Maximum Borrowing Power — 37500000 times of Paid up share Capital + Reserve Fund . 


Office of the Joint Registrar General 
of Co - operative Society , 
Palakkad . 


( Sd . ) 
Joint Registrar 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


os 


18th January 2022 


KERALA GAZETTE 


21 


പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) പുറപ്പെടുവിക്കുന്ന 

ഉത്തരവ് 
( ഹാജർ : എം ശബരീദാസൻ ) 


നമ്പർ : -1374/2021 എ . ഇ . എൽ . 


2021 ഡിസംബർ 23 . 


വിഷയം :- സമാപ്തീകരണം- കൊഴിഞ്ഞാമ്പാറ സഹകരണ നഴ്സിംഗ് ഹോം ക്ലിപ്തം നമ്പർ 

പി .1030 -ന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 
സംബന്ധിച്ച് . 


സൂചന : - ( 1 ) ഈ ആഫീസിലെ 


23-7-2019 - ലെ 7199/2017 എ.ഇ.എൽ , നമ്പർ ഉത്തരവ് . 


( 2 ) 


ഈ ആഫീസിലെ 21-10-2021 - ലെ JRGPKD / 13742021 AEL നമ്പർ ഉത്തരവ് . 


( 3 ) സംഘം ലിക്വിഡേറ്ററുടെ 17-12-2021 - ലെ 1 -ാം നമ്പർ തീരുമാനം , അപേക്ഷ 
ചിറ്റൂർ അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ ) . ടെ 

തീയ തി യിലെ 
9332019 നമ്പർ കത്ത് . 


17 -12- 2021 


ഉത്ത ര വ് 


തികച്ചും പ്രവർത്തനരഹിതവും പുനരുദ്ധീകരണത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്തതുമായ 
കൊഴിഞ്ഞാമ്പാറ സഹകരണ നഴ്സിംഗ് ഹോം ക്ലിപ്തം നമ്പർ പി . 1030 - നെ നിറുത്തൽ ചെയ്തുകൊണ്ട് 
പരാ മാർ ശം ( 1 ) പകാരം പുറ പ്പടു വി ക്കു കയും 21 - 8 - 2019 - ന് 

ലിക്വി ഡേറ്റർ 
ചാർജെടുക്കുകയും ചെയ്തിട്ടുണ്ട് . സംഘത്തിന്റെ കടധന പട്ടികയിലുള്ള ആസ്തികളിൽ നിന്നും 
ഈടാക്കാൻ സാധിക്കുന്നവ ഈടാക്കി കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന ബാദ്ധ്യതകൾ കൊടുത്തു 
തീർത്തിട്ടുണ്ടെന്ന് ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . പിരിച്ചെടുക്കാൻ കഴിയാത്ത മുതലുകൾ 
എഴുതി തള്ളു ന്ന തി നും കൊടുത്തു തീർക്കാൻ കഴി യാത്ത 

ബാദ്ധ്യ ത കൾ കുറവ് 
ചെയ്യു ന്ന തിനും പരാമർശം ( 2 ) പ്രകാരം ഈ ആഫീസിൽ നിന്നും അ നു മതി നൽകി യി രു ന്നു . 
സമാപ്തീകരണ നടപടികൾ സഹകരണ സംഘം നിയമം 73 ( 3 ) വകുപ്പു പ്രകാരം പൂർത്തീകരിച്ച 
സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമത്തിലെ 74 -ാം വകുപ്പിന് 
അനുസൃത മായി റദ്ദ് ചെയ്യണമെന്നുള്ള പരാമർശം ( 3 ) പ്രകാരമുള്ള ലിക്വിഡേറ്ററുടെ തീരുമാനം 
പരാമർശം ( 4 ) പ്രകാരം ചിറ്റൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ശുപാർശ ചെയ്തിരിക്കു ന്നു . 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ താഴെ പരാമർശിക്കുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കൊഴിഞ്ഞാമ്പാറ സഹകരണ നഴ്സിംഗ് ഹോം ക്ലിപ്തം നമ്പർ പി . 1030 -ന്റെ സമാപ്തീകരണം 
പൂർത്തീക രിച്ചു കൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നട പടി ക മ ങ്ങൾ അംഗീകരിച്ചു കൊണ്ട് പ്രസ്തുത 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ സംഘം നിയമത്തിലെ 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് 
ചെയ്തു കൊണ്ട് ഇതി നാൽ ഉത്ത ര വ് ആകു ന്നു . ആ യത് സംബ ന്ധിച്ച് റിക്കാർ ഡു കൾ 
വർ ഷ ക്കാലം സൂക്ഷി ക്കേ ണ്ട തും പിന്നീട് 

ണ്ട 

ഈ ആഫീസിന്റെ മുൻകൂർ അനു മതി വാങ്ങി 
നശിപ്പിക്കേണ്ടതുമാണ് . 


3 


( ഒപ്പ് ) 


ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 
കാര്യാലയം , 
പാലക്കാട് . 


ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


os 


22 


KERALA GAZETTE 


Part III 


കോഴിക്കോട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) പുറപ്പെടുവിക്കുന്ന 

ഉത്തരവ് 
( ഹാജർ : ടി , ജയരാജൻ ) 


. 


നമ്പർ : - AEL 4622/18 . 


2021 നവംബർ 27 . 


വിഷയം : -പന്നിക്കോട്ടൂർ കോളനി ഹരിജൻ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി 2029 - 
സമാ പ് തീകരണ നട പടി ക ൾ അവ സാ നിപ്പിച്ച് 

പു ന രു ജ്ജീവിപ്പിച്ച് 
ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സംഘം 


സൂചന : - ( 1 ) 


കോഴി ക്കോട് സഹ ക ര ണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 16 -8 - 2003 
തീയതിയിലെ സി . ആർ . ബി . 4328/03 നമ്പർ ഉത്തരവ് . 


( 2 ) 


30-10-2021 - ന് ചേർന്ന സംഘം പൊതുയോഗത്തിന്റെ തീരുമാനം . 


5-11-21 തീയതിയിലെ 


( 3 ) കൊയിലാണ്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ടെ 
പി . ബി . എ 313/2002 നമ്പർ കത്ത് . 


സൂചന ( 1 ) പ്രകാരം സമാപ്തീകരിയ്ക്കുന്നതിന് ഉത്തരവായ പന്നിക്കോട്ടൂർ കോളനി ഹരിജൻ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി 2029 - യുടെ സമാപ്തീകരണ നടപടികളുമായി മുന്നോട്ടു 
പോകുന്നതിനിടയിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടിക ജാതി / പട്ടികവർഗ്ഗ വിഭാഗത്തിന്റെ 
ഉന്നമനം ലക്ഷ്യം വച്ച് രൂപീകരിക്കപ്പെട്ട ഈ സംഘം സമാപ്തീകരിക്കരുതെന്നും അത് പുനരുജ്ജീവിപ്പിക്ക 
ണമെന്നും ആവശ്യപ്പെട്ട് ഏതാനും അംഗങ്ങൾ അപേക്ഷ സമർപ്പിച്ചു . പ്രസ്തുത അപേക്ഷ പരിഗണിച്ച 
കൊയിലാണ്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ സംഘത്തിന്റെ പൊതുയോഗം വിളിച്ചു ചേർക്കാൻ ലിക്വിഡേറ്റർക്ക് 
നിർദ്ദേശം നൽകി . ഇപ്രകാരം ലിക്വിഡേറ്റർ വിളിച്ചുചേർത്ത പൊതുയോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ 
അംഗങ്ങളും സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തെ അനുകൂലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 
സംഘം പുനരുജ്ജീവിപ്പിക്കണമെന്ന് സൂചന ( 3 ) പ്രകാരം കൊയിലാണ്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ 
ചെയ്തിട്ടുമുണ്ട് . 


മേൽപറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മുൻകാലത്ത് സംഘത്തിന്റെ പ്രവർത്ത ന 
ങ്ങ ളി ലു ണ്ടായ പോരായ്മകൾ പരിഹ രിച്ച് മികച്ച പ്രവർത്ത ന ങ്ങ ളു മായി മുന്നോട്ടു പോകാൻ 
സംഘ ത്തിലെ അംഗ ങ്ങൾ തീരു മാ ന മെ ടു ത്ത തായി മന സ്സി ലാക്കു ന്നു . 

സാമൂ ഹി ക മായി 
പിന്നോ ക്കാ വ സ്ഥ യി ലു ള്ള വിഭാ ഗ ത്തിൽപ്പെട്ട ജന ങ്ങ ളു ടെ 

ഉന്ന മ ന ത്തി ന് 

സംഘം 
പുനരുജ്ജീവിപ്പിക്കുന്നത് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട തിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയും 
പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഈ 


ഉത്തരവ് 


ലിക്വിഡേഷനിലായ പന്നിക്കോട്ടൂർ കോളനി ഹരിജൻ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ഡി 2029 -ന്റെ 30 - 10 -2021 - ന് ചേർന്ന പൊതു യോഗ തീരു മാന പ്രകാരം സംഘ ത്തിന് നില വില 
സാഹചര്യത്തിൽ കാര്യക്ഷ മ മായി പ്രവർത്തി യ്ക്കാൻ കഴി യു മെന്ന ലിക്വി ഡേറ്ററുടെ റിപ്പോർട്ട് 
പരിഗണിച്ച് സഹകരണനിയമം വകുപ്പ് 71 ( 3 ) പ്രകാരം സംഘത്തിന്റെ സമാപ്തീകരണത്തിനായി 
സൂചന ( 1 ) പ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് 

റദ്ദ് ചെയ്ത് സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിന് 
ഇതിനാൽ ഉത്തരവാകുന്നു . സംഘത്തിന്റെ ഭരണ നിർവ്വഹണത്തിനായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി 
നിലവിൽ വരുന്ന മുറയ്ക്ക് ലിക്വിഡേറ്ററുടെ കൈവശമുള്ള സംഘത്തിന്റെ രേഖകൾ പ്രസ്തുത 
കമ്മിറ്റിയ്ക്ക് കൈമാറേണ്ടതാണ് . 
ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 

( ഒപ്പ് ) 
കാര്യാലയം , 

ജോയിന്റ് രജിസ്ട്രാർ 
കോഴിക്കോട് . 

( ജനറൽ ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 04:33:55 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


OS 


